Reg . No. KL/TV (N )/12 


Government of Kerala 


1983 


KER ALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th April 1983 


Vol. XXVIII ) Trivandrum , Wednesday , 


( No. 451 


30th Chaithra 1905 


കേരള സർക്കാർ 


ധനകാര്യ വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ: 175/ എസ്ററാ. സി . 5 / 82/ ധന. 

തിരുവനന്തപുരം, 1983 ഏപ്രിൽ 19 . 
കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മുണ്ടക്കയം ആസ്ഥാന 
മാക്കി പുതിയ ഒരു സബ് ട്രഷറി, ഈ വിജ്ഞാപനം ഗവൺമെൻറ് ഗസററിൽ 
പസിദ്ധപ്പെടുത്തി പതിനഞ്ചു ദിവസത്തിനുശേഷം സർക്കാർ 

നിശ്ച 
യിക്കുന്ന തീയതി മുതൽ പ്രവർത്തിച്ചുതുടങ്ങുന്നതാണ്. 
2 . 

പറയുന്ന പഞ്ചായത്തുകൾ ഈ ടഷറിയുടെ അധികാര 
പരിധിയിൽ വരുന്നതാണ്: 


താഴെ 


1 . 


2 . 
8 . 
4 . 


മുണ്ടക്കയം 
പാറത്തോട 
കൂട്ടിക്കത 
എരുമേലി 


, 


3 . 

ഈ ടഷറിയിലെ സർക്കാർ പണമിടപാടുകൾ മുണ്ടക്കയം 
സ്റേറററ് ബാങ്ക് ഓഫ് ട്രാവൻകൂർമുഖേന നടത്തുന്നതാണ്. സ °ciാംഗ് റൂം 
33 /1577 / MC. 


2 


ബാങ്ക 


ര ണ്ടാ ം 


സംവിധാനം ഉണ്ടാകുന്നതുവരെ ഈ ട്രഷറിയിൽനിന്നും നേരിട്ട പെൻഷൻ. 
വിതരണം നടത്തുന്നതിനോ, സേവിംഗ്സ് 

ഇടപാടുകൾ നടത്തുന്ന. 
തിനോ, വിവിധ ആഫീസുകളിലെ വിലപിടിപ്പുള സാധനങ്ങൾ സൂക്ഷി 
ക്കുന്നതിനോ, മുദ്രപ്പത്രങ്ങൾ, കറുപ്പ്, ഗഞ്ചാ ഇവ നൽകുന്നതിനോ ഉളള 
സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല . ഇത്തരം കാര്യങ്ങൾക്ക ഈ ട്രഷറിയുടെ 
അധികാര പരിധിയിൽ വരുന്ന സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ഇപ്പോൾ 
ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടഷറികളെ തുടർന്നും സമീപി 
ക്കേണ്ടതാണ്. എന്നാൽ 

ഖണ്ഡികയിൽ പ്രതിപാദിക്കുന്ന പ്രദേ 
ശാതിർത്തിക്കുളളിൽ നേരിട്ടുളള പെൻഷനും, 

സോവിംഗ സം 

ബാങ്കും 
ഒഴികെ സർക്കാരിൽനിന്നും ലഭിക്കുവാനുളള 

പണം ബന്ധപ്പെട്ട മേലധി 
കാരികളുടെ (പത്യേകാനുമതി കൂടാതെ മുണ്ടക്കയം ടഷറിയിൽ കൂടിയ 
ല്ലാതെ മറെറാരു ട്രഷറിയിൽനിന്നും നൽകുന്നതല്ല . 

4 . ഈ മേഖലയിലെ പേഴ്സണൽ ഡിപ്പോസിററ്, ലോക്കൽ ഫണ്ട് 
ഡിപ്പോസിററ്, ജുഡീഷ്യൽ ഡിപ്പോസിറ് മുതലായ അക്കൗണ്ടുകൾ അതാത് 
അഡ്മിനിസ്ടററർമാർക്ക് ഇപ്പോൾ ഇടപാടുകൾ നടത്തിവരുന്ന ( ടഷറി 
കളുമായി തുടർന്നു നടത്താവുന്നതും 

അക്കൗണ്ടൻറ് ജനറലിൻറ 

അനു 
മതി ലഭിക്കുന്ന മുറയ്ക്ക് മുണ്ടക്കയം ടഷറിയിലേക്ക് മാററാവുന്നതുമാണ് 
ഈ പ്രദേശങ്ങളിലെ മണിയാർഡർ 

പെൻഷൻ 

മുണ്ടക്കയം സബ്° ടഷറി 
തുറന്നു . ( പവർത്തിക്കുന്ന തീയതി മുതൽ 

അവിടേക്ക് മാറ്റപ്പെടു 
ന്നതാണ്. 


തന്ന 


5 . മുണ്ടക്കയം സബ 

ടഷറിയുടെ അധികാര പരിധിയിൽപ്പെടാത്ത 
സ്ഥാപനങ്ങൾക്ക് ഈ ടഷറിയുമായി ഇടപാടു നടത്തണമെന്നുണ്ടെങ്കിൽ 
അതിന് സർക്കാരിൽ നിന്നോ, സർക്കാർ അധികാരപ്പെടുത്തിയിട്ടുളള 
ഉദ്യോഗസ്ഥൻമാരിൽനിന്നോ പ്രത്യേകാനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 


ഗവർണ്ണറുടെ ആജ്ഞാനുസരണം, 

ഡി . ബാബു പോൾ , 
ധനകാര്യ സെകട്ടറി. 


( 


PRINTEX AND PUBLISHED BY THE S. J. P. AT THE GOVERNMENT PREX , 

TRIVANDRUM , 1983. 


Reg . No.KL /TV ( )/ 12 


Government of Kerala 

1983 


WE 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 

20th April 1983 
Vol. XXVIII ] Trivandrum , Wednesday , 

30th Chaithra 1905 


(No. 450 


GOVERNMENT OF KERALA 
Home (SS.A ) Department 

NOTIFICATION 
No. 23859/5SA1/83/Home. 

Dated, Trivandrum , 20th April , 1983. 
S.R.O.No. 475 /83. - Whereas the District Magistrate, Alleppey hasmade 
an order as per proceedings No. P7-21991/81 dated the 21st October, 1982 , 
under sub -section (1) of section 21A of the Kerala Police Act, 1960 (5 of 1961), 
prohibiting the holding of or taking part in any mass drill or inass training 
with arms or the carrying of armsin any procession in the entire Alleppey 
District ; 

And whereas the said order subsequently extended by Government by 
Notification No. 3302/SSA1/83/Homo dated the 20th January, 1933 published 
as S. R. O.No. 63/83 in the Kerala Gazette Extraordinary No. 69 dated the 
20th January, 1983 is due to expire on the 20th April, 1983 ; 

And wheroas the Governmentof Kerala consider that for the preservation 
of public poace or public safety or for the maintenance of public order; it is 
nccessary that the said order shall continue to remain in forec ; 

Now , therefore, în exercise of the powers conferred by the proviso to sub 
section (2) of section 21A of the Kerala Police Act, 1960 (5 of 1961), the Govern 
mcnt of Kerala hereby direct that the said order shall remain in force for a 
further period of three months with effect froin 20th April, 1983 . 

By order of the Governor, 

N. KALEESWARAN 

Special Secroury YoGovernment. 
33 /1571/MC 


Explanatory Note 
( This note does not form part of this notification , but it is intended 
to indicate its general purport.) 

The District Collector, Alleppey has reported to Government that the 
rivalry between the followers of CPI(M ) and RSS still exists in Alleppey District 
and that it is highly necessary to prevent them froin mass drill and training 
with arms to keep the public tranquility in that District and has hence requested 
to extend further the period of prohibitory order for three months. This noti 
fication is intended to achieve the above object. 


FRINTED AND PUBLISHIED BY THE S. G. P. AT THE GOVERNMENT PROSS. 


Reg . No. KLTV (N )/12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


20th April 1983 
Vol. XXVIII ] Trivandrum , Wednesday 

- [No. 449 
30th Chaithra 1905 (Saka) 


GOVERNMENT OF KERALA 


Transport, Fisheries and Ports (Transport - B ) Department 


NOTIFICATION 


No 6975/TB2 /83 /TF & P . 

Dated , Trivandrum , 19th April 1983 . 
S. R. O. No. 474 /83. - Whereas in exercise of the powers conferred by 
clause (1) of article 258 of the Constitution of India , the President has in 
Notification No. 2 /4 /63/ Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government 
under the Kerala Land Acquisition Act, 1961 ( 21 of 1962), in relation to 
the acquisition of lands for the purpose of the Union in the State of Kerala ; 

And whereas, it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose , to wit for the construction of Civil Aerodrome at Kozhikode; 

Now , therefore, notice to that effect is hereby given to all whom it 
may concern , in accordance with the provisions of subsection (1) of 
section 3 of the said Act; 

Under subsection ( 4 ) of section 19 of the said Act, the Government 
direct that in view of the urgency of the case, the provisions of sction 5 
of the Act shall not apply to this case . 

33 / 1569/831J 


2 


Sy. No. 


1 


SCHEDULE 

District - Malappuram 
Taluk - Eranad 

Village - Kondotty & Pallikka , 
( The extent given is approximate ) 
Sl . No. 

Classification 

Extent in 

Hectare 
Kondotty Village 
381/ 1B Part 

U.D. 

0.0980 
2 382/ 1A Part 

U.D. 

0.7560 
3 382/ 2A Part 

Garden 

0.9530 
4 383 /2B Part 

Garden 

0.0040 
5 390 /1A Part 

O.D. 

0.3000 
390 /2A Part 

0.D. 

0.3000 
7 390 /3A Part 

O.D. 

0.2500 
8 390/5 Part 

0.D. 

0.0500 
9 389/1 Part 

Garden 

1.3200 
10 391/1 Part 

Garden 

3.0860 
11 393/9 Part 

Garden 

0.9650 

Pallikkal Village 
(Karippoor Amsom ) 
12 164 /3A Part 

U.D. 

0.3290 
13 185/2 Part 

O.D. 

0.4800 
14 184/3B Part 

U.D. 

0.3000 
15 246 /1B Part 

O.D. 

0.6400 
16 246 /3B Part 

Garden 

0.0040 
17 246/2 Part 

Garden 

0.7800 


Total 


10.6150 


Explanatory Note 
( This is not part of the notification , but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4 /63 /Judl. Il dated 
31-5-1963 entrusted the Government of Kerala with their consent the 
powers to acquire land for the use of Central Government in the State and 
it appears to the State Government that the lands mentioned in the 
schedule above are needed for a public purpose viz . for the construction 
ofKozhikode Civil Aerodrome. 

This notification is intended for the b e purpose . 

ngmº. Mgo. 60. mmuð 474/83.-- dowjod comelSM );93 258 
Brom 321° 8203 . (1) -3 . cumºr . ajero merlays mowld006030. amewo 
wojo 009 ° [ sojmi 31-5-1963-64 2/4/63 3 9 ro8 II ngmmmud 
വിജ്ഞാപനംമൂലം കേരള സംസ്ഥാനത്ത്യൂണിയൻ ആവശ്യത്തിനായിഭൂമ 


3 


വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച 1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് 
(1962- ലെ 21) ( പകാരമുളള കേന്ദ്രസർക്കാരിൻറ 

ചുമതലകൾ കേരള 
സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
കോഴിക്കോട് സിവിൽ വിമാനത്താവളം നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോ 
ആവശ്യമുണ്ടായേക്കാമെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, അതുസംബന്ധിച്ച നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക°s ° 3 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ 
( പകാരം ഇതിനാൽ നൽകുന്നു ; 

(പസ്തുത ആക്ട് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ട് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ ഈ സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന് സർക്കാർ നിർദ്ദേശി 
ക്കുകയും ചെയ്യുന്നു . 


1 


1 


1 


പട്ടിക 

ജില്ല -- മലപ്പുറം 
താലൂക്ക് -ഏറനാട 

വില്ലേജ°–കൊണ്ടോട്ടിയും പളളികലും 
(ഏകദേശവിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമനമ്പർ സർവ്വേ നമ്പർ വിവരണം 

വിസ്തീർ 

ഹെക്ടറിൽ 
കൊണ്ടോട്ടി വില്ലേജ 
381/1 ബി ഭാഗം യു . ഡി . 

0.093 
2 382/1 എ ഭാഗം 

0.7560 
3 382/2 എ ഭാഗം 

തോട്ടം 

0.9530 
4 3832 ബി ഭാഗം 

0.0040 
5 390/1 എ ഭാഗം ഒ , ഡി . 

0.3000 
6 3902 എ ഭാഗം 

0.3000 
7 390/3 എ ഭാഗം 

0.2500 
8 3905 ഭാഗം 

0. 0500 
9 389/1 ഭാഗം 

തോട്ടം 

1. 3200 
10 391/1 ഭാഗം 

3.0860 
11 393/9 ഭാഗം 

0.9650 
പളളിക്കൽവില്ലേജ് (കരിപ്പൂർ അംശം) 
12 164/3 എ ഭാഗം 

0,3290 
13 185/2 ഭാഗം ഒ , ഡി . 

0.4800 
14 184/3 ബി ഭാഗം 

0 , 3000 
15 246/1 ബി ഭാഗം ഒ . ഡി . 

0.6-00 
16 2463 ബി ഭാഗം 

തോട്ടം 

) . 00 + 0 
17 246/2 ഭാഗം 

തോട്ടം 

0.7800 


33 


31 


യു . ഡി . 


യു . ഡി . 


ആകെ 


10.6150 


4 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ° ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 1963 മേയ് മാസം 31 -ാം തീയതിയിലെ 2 | 4 | 63 
ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ 
സർക്കാരിന്റെ ഉപയോഗത്തിനായി ഭൂമി വിലയ്ക്കെടുക്കു ന്നതിനുളള അധി 
കാരം കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും 
മുകളിൽ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 
ആതായത 

കോഴിക്കോടു സിവിൽ വിമാനത്താവളം നിർമ്മിക്കുന്നതിന 
ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകു 
ന്നു 

മേൽപ്പറഞ്ഞ ഉദ° ദേശം നിറവേറ്റുന്നതിനു വേണ്ടിയുള്ളതാണ്. ഈ 
വിജ്ഞാപനം. 


By order of the Governor, 

K. KARUNAKARAN, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


